Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

2010 


OVERNME 


ാർ 


ാ സ 
MENT OF 
न्य अपत 


KERALA 


- 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


21st December 2010 
2010 ഡിസംബർ 21 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


30th Agrahayana 1932 
1932 അഗ്രഹായനം 30 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ 


(1) 83 /2010. 


2010 നവംബർ 30 . 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ആലപ്പുഴ കൃഷി അസിസ്റ്റന്റ് 
എക് സികട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പണി 
ചെയ്യുന്നതിന് അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- കവറിന്റെ പുറത്ത് പ്രവർത്തിയുടെ പേര് 
എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 3-1-2011 വൈകുന്നേരം 
3 മണിവരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതും 
അന്നേദിവസം വൈകുന്നേരം 3. 30 - ന് ഹാജരുള്ള 
കരാറുകാരുടേയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന 
ഏജന്റുമാരുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധിദിവസം 
ആയിരുന്നാൽ അടുത്തദിവസം മുകളിൽ പറഞ്ഞ 
വ്യവസ്ഥയിലും സമയത്തും തുറക്കുന്നതാണ്. 


അടങ്കൽ തുക് - രൂപ 6,25,000 . 
നിരതദ്രവ്യം രൂപ 15,625 . 
ടെൻഡർ ഫോറത്തിന്റെ വില - രൂപ 1,250 + വി. നി . 
പണി തീർക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണങ്ങൾ ആലപ്പുഴ കളർകോടുള്ള കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിന്നും 27 - 12 -2010 -ാം തീയതി മുതൽ 3 -1- 2011 വരെ ഉച്ചയ്ക്ക് 
1 മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
ആവശ്യപ്പെട്ടു കൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതും 
നിശ്ചയിച്ച വിൽപന നികുതി അടക്കം ഈ ഓഫീസിൽ അടച്ച് 
രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ അധിക 
പകർപ്പിന് വിൽപന നികുതിയടക്കം പ്രത്യേക വില 
അടക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . ദർഘാസ് പ്രതിക 
അംഗീകൃത കരാറുകാർക്കു മാത്രം ലഭിക്കുന്നതും ആയത് 

കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (ക്യഷി) എന്ന പേരിലടച്ച് 
നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ് റ്റ് നിരതദ്രവ്യമായി 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിരത 
ദ്രവ്യമില്ലാത്തതും താമസിച്ചു ലഭിക്കുന്നതുമായ ദർഘാസുകൾ 


- പ്രവർത്തിയുടെ പേര് - തലവടി മടയാടി പാടശേഖരം 
പാറത്തോട്ടിൽ കലുങ്കു നിർമ്മാണം. 


21st DEC. 2010] 


AGRICULTURE DEPARTMENT 


156 


നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം പ്രാഥമിക കരാർ 
100 രൂപാ മുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് 
സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ 
ദർഘാസുകൾ സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കും. 


( ഒപ്പ്) 


കൃഷി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, - കൃഷി അസിസ്റ്റന്റ് 
ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


അയയ്ക്കേണ്ടതാണ്. തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് 
ഈ ഓഫീസ് ഉത്തരവാദി ആയിരിക്കുകയില്ല . 

4. ടെണ്ടർ ഫോമുകൾ “ ഡെപ്യൂട്ടി ഡയറക്ടർ, വിത്തു 
കൃഷിത്തോട്ടം,മുണ്ടേരി പി. ഒ., മലപ്പുറം ജില്ല , പിൻ - 679 334 
എന്ന വിലാസത്തിൽ സമർപ്പിക്കേ ണ്ട തും കവറിന് പുറത്ത് 
“ നമ്പർ സി - 2015 / 2010 പ്രകാ ര മുളള തൊണ്ടോടുകൂടിയ 
ഉണങ്ങിയ അടയ്ക്കയ്ക്കുള്ള ടെണ്ടർ എന്ന് നാമകരണം 
ചെയ്യേണ്ടതുമാണ്. 

5. ഏറ്റവും കൂടു തൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന 
വ്യക്തിയുടെ പേരിൽ ടെണ്ടർ/ ലേലം ഉറപ്പിക്കുന്നതും മൊത്തം 
സംഖ്യയുടെമൂന്നിൽ ഒരു ഭാഗം ( 1/ 3) അന്നുതന്നെഓഫീസിൽ 
അടവാക്കേ ണ്ട തു മാ ണ് . മ ല പ്പുറം പിൻ സിപ്പൽ കൃഷി 
ഓഫീസറുടെ അംഗീകാരത്തിന് വിധേയമായി ഉറപ്പിക്കുന്ന 
ടെണ്ടർ/ ലേലം അംഗീകാരം ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 
7 ദിവസത്തിനുള്ളിൽ മുഴുവൻ സംഖ്യയും അടച്ച് അടയ്ക്ക 
സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും നീക്കം 
ചെയ്യേണ്ടതുമാണ്. 


ദർഘാസ്/ ലേലപരസ്യം 


നമ്പർ സി . 2015 / 2010 . 

2010 നവംബർ 15. 
-മുണ്ടരി വിത്തു കൃ ഷി തോട്ടത്തിൽ വിള വെ ടുത്ത 
ഏകദേശം 5000 ( അയ്യായിരം) കിലോഗ്രാം തൊണ്ടോടുകൂടിയ 
ഉണങ്ങിയ അടയ്ക്ക ടെണ്ടർ/ ലേല അടിസ്ഥാത്തിൽ വിൽപന 
നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 

നിബന്ധനകൾ 


6. ടെണ്ടർ ഫോറത്തോടൊപ്പം 50 രൂപ മുദ്രപ്പത്രത്തിൽ 
പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

7. ടെണ്ടറിൽ ഒരു കിലോഗ്രാം കൊണ്ടോടുകൂടിയ 
ഉണങ്ങിയ അടയ്ക്കയുടെ വില അക്കത്തിലും അക്ഷരത്തിലും 
രേഖപ്പെടുത്തേണ്ടതാണ്. 

8. ടെണ്ടർ/ ലേലം ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കു വാനോ 
നിര സിക്കു വാനോ ഉള്ള അ ധി കാ രം ഫാം ഡെ പട്ടി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


1. ടെണ്ടർ ഫോമുകൾ 30 -12 -2010 - ന് പകൽ 1മണിവരെ 
വിൽപന നട ത്തു ന്നതും പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ 
അന്നു തന്നെ 3 മണിക്ക് മുമ്പായി തിരികെ സമർപ്പി 
ക്കേണ്ടതുമാണ്. അന്നുതന്നെ 3.30 - ന് നടക്കുന്ന ലേലത്തിനു 
ശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറു ടെ യോ , അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ 
ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 
-- 2. നിരതദ്രവ്യമായി 5,000 ( അയ്യായിരം ) രൂപ 30 - 12 - 2010 - ന് 
3 മണിക്ക് മുമ്പായി അടയ്ക്കേണ്ടതാണ്. 
- 3. ടെണ്ടർ ഫോമിന്റെ വില 400 രൂപ + വിൽപന നികുതി 
ആയിരിക്കും. തപാലിൽ ടെണ്ടർ ഫോമുകൾ ആവശ്യമുള്ളവർ 
500 രൂപ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ മണിയോർഡർ 


9. നിലവിലുള്ള സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 
ഈ ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 

10. ടെണ്ടർ / ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപി 
ക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തിദിവസം ടെണ്ടർ/ ലേലം 
നടത്തുന്നതായിരിക്കും. 


വിത്തുകൃഷിത്തോട്ടം, 
മുണ്ടേരി, മലപ്പുറം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


